| Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


GOVERN 


e 

. 
MENT OF 


ാർ 
KERALL 


नत्यमव 


4 जपतर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No . 


24th November 2009 
- 2009 നവംബർ 24 
3rd Agrahayana 1931 
1931 അഗ്രഹായനം 3 


| | 46 
നമ്പർ 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 
Health Services Department 


പുനർ ദർഘാസ് പരസ്യം 

കരാർ എഴുതിതണ്ടതും മൊത്തം വിലയുടെ 1 % നിത്തദ്രവ്യവും 
കെട്ടിവയ്ക്കേണ്ടതും ആണ്. ഏത് ടെണ്ടറുകളും നിരസിക്കു 

ന്ന തി നു ളള അവകാശം സൂപ ണ്ടിൽ നിക്ഷിപ്ത മാ ണ്. 
നമ്പർ സി1- 3025 / 09. 

2009 ഒക്ടോബർ 19. 

ദർഘാസുകൾ അംഗീകരിച്ച് ഉത്തരവ് ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ 
ആല പ്പുഴ മെഡിക്കൽ കോളേജ് ആശു പതിയിൽ 

മൊത്തം വിലയും വിൽപ്പന നികുതിയും അടച്ച് സാധനങ്ങൾ 
സൂക്ഷിച്ചി രിക്കുന്ന 5112 ലിററർ ഉപയോഗിച്ച ഹൈപ്പോ 

നീക്കം ചെയ്യേ ണ്ട താ ണ്. ടെണ്ടറിനു മുമ്പ് ഗുണ നി ല 
സൊല്യൂ ഷൻ വാങ്ങു വാൻ താല്പര്യമുളള വരിൽ നിന്നും 

- വാരം പരിശോധിച്ച് ഉറപ്പു വരുത്തേണ്ടതാണ്. എല്ലാ ടെണ്ട 
മുദ്രവച്ച പുനർ ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

റു കൾക്കും ബാധ ക മായ നിയ മ ങ്ങൾ ഈ ടെണ്ടറിനും 
ടെ ണ്ട ർ ക വ റിനു പുറത്ത് നമ്പർ സി1- 30 25 / 09 ബാധകമാണ്. ടെണ്ടർ ഫോറം ആവശ്യമുളളവർ നിലവിലുളള 
എന്നെഴുതി അഡീ ഷ ണൽ സൂപ്രണ്ട്, മെഡി ക്ക ൽ നിരക്കിൽ വിലയും നികുതിയും അടച്ച് 10 - 12 - 2009 പകൽ 

കോളേജ് ആശു പത്രി, ആല പ്പുഴ എന്ന വിലാ സ ത്തിൽ 1 മണിവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി 
ദർഘാസ് സമർപ്പി ക്കേ ണ്ട താ ണ് . പുനർ ദർഘാ സു കൾ യുടെ വണ്ടാനത്ത് പ്രവർത്തിക്കുന്ന ആഫീസിൽ നിന്നും 
10 - 12 - 2009, 3 മണി വരെ സ്വീകരിക്കുന്നതാണ്. താമസിച്ചു ലഭി ക്കു ന്ന താ ണ് . കൂടു തൽ വി വ ര ങ്ങൾ പ്രവർത്തി 
കിട്ടുന്ന ദർഘാ സു കൾ യാതൊരു കാര ണ ദിവസങ്ങളിൽ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
വ ശാലും സ്വീക രി ക്കു ന്ന ത ല്ല . 11 - 12 - 2009 രാവിലെ 11 
മണിക്ക് ഹാജരായിട്ടുളള ടെണ്ടർകാരുടെയോ ആയവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. മെഡിക്കൽ കോളേജ് ആശുപ്രതി, 

( ഒപ്പ്) 
ടെ ണ്ട റി നോ ടൊപ്പം 50 രൂപ മുദ്രപത ത്തിൽ ആലപ്പുഴ. 

അഡീഷണൽ സൂപ്രണ്ട്. 
Gaz . No. 46/2009/DTP (Health Services). 


54 


KERALA GAZETTE 


[ PART III 


ദർഘാസ്/ ലേലപരസ്യം 


നമ്പർ സി5 - 15597 / 2007 . 


2009 ഒക്ടോബർ 26. 


പാലക്കാട് ജില്ലയിലെ താഴെ പറഞ്ഞിട്ടുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഉപയോഗയോഗ്യമല്ലാത്ത മോട്ടോർ വാഹനങ്ങൾ 
അവയുടെ ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ കോൺഫറൻസ് ഹാളിൽ വച്ച് 
സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി ടെണ്ടർ / ലേലം ചെയ്ത് വിൽക്കുന്നതിന് മത്സരസ്വഭാവമുള്ള മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


പൂരിപ്പിച്ച മുദ്രവച്ച ദർഘാസുകൾ ഈ ഓഫീസിൽ 9 - 12 - 2009 - ന് വൈകുന്നേരം മൂന്നു മണിവരെ സ്വീകരിക്കുന്നതാണ്. 
മുദ്രവച്ച ദർഘാസുകളുടെ കവറിനു പുറത്ത് “ഉപയോഗയോഗ്യമല്ലാത്ത മോട്ടോർ വാഹനത്തിന്റെ നമ്പർ രേഖപ്പെടുത്തി 
യിരിക്കണം. ഒരു കവറിനുള്ളിൽ ഒരു വാഹനത്തിന്റെ ദർഘാസ് മാത്രമേ സമർപ്പിക്കുവാൻ പാടുളളൂ . വാഹനത്തിൻറ 
നമ്പർ രേഖപ്പെടുത്താത്തതും ഒന്നിൽ കൂടു തൽ വാഹ നങ്ങളുടെ ദർ ഘാ സു കൾ ഒരേ ക വ റിൽ അടക്കം ചെയ്ത് 
സമർപ്പിക്കുന്നതും ആയ ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. നിരതദ്രവ്യം അടക്കം ചെയ്യാത്ത ദർഘാസുകൾ പരിഗണിക്കു 
ന്നതല്ല. ദർഘാസുകൾക്ക് താഴെ പറയുന്ന വ്യവസ്ഥകൾ ബാധകമാണ്. 


വ്യവസ്ഥകൾ 


- 1. ദർഘാസുകൾ സമർപ്പിക്കുന്നവർ " ജില്ലാ മെഡിക്കൽ ഓഫീസർ (ആരോഗ്യം), പാലക്കാട് എന്ന പേരിൽ 
ഓരോ വാഹനത്തിനും നിരതദ്രവ്യമായി ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും എടുത്ത 3, 000 രൂപയുടെ ഡിമാന്റ് 
ഡാഫ്റ് നൽകേണ്ടതാണ്. വാഹനം അതാത് സ്ഥാപനങ്ങളിൽ സ്ഥാപനമേധാവിയുടെ സമ്മതത്തോടെ പ്രവർത്തി 
സമയങ്ങളിൽ പരിശോധിക്കാവുന്നതാണ്. 


2. പൊതു ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യമായി ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും 
“ ജില്ലാ മെഡിക്കൽ ഓഫീസർ (ആരോഗ്യം), പാലക്കാട് എന്ന പേരിൽ ഓരോ വാഹനത്തിനും 3,000 (മൂവായിരം രൂപ ) രൂപയുടെ 
ഡിമാന്റ് ഡ്രാഫ്ററും, അപേക്ഷയും 10 -12-2009- ന് രാവിലെ 10.30- ന് മുൻപ് സമർപ്പിച്ച് രശീതി വാങ്ങേണ്ടതാണ്. 10 -12-2009 - ന് 
കാലത്ത് 11 മണിക്ക് ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വച്ച് പൊതു ലേലം നടത്തുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുന്നവർ അവരുടെ പ്രതിനിധികൾക്ക് ( രേഖ ഹാജരാക്കേണ്ടതാണ്) നൽകുന്ന “ പാസ് ഉളളവർക്ക് മാത്രമേ ലേല 
ഹാളിൽ പ്രവേശനം നൽകുകയുളളു . 

3. പൊതുലേലത്തിനുശേഷം നേരത്തെ ലഭിച്ച സീലുവച്ച ദർഘാസുകൾ സന്നിഹിതരായവരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതും, ഏററവും കൂടുതൽ തുക ലേലത്തുകയാണോ, ദർഘാസ് തുകയാണോ എന്നതിനനുസരിച്ച് ആ വ്യക്തി 
യുടെ പേരിൽ ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 

4. ലേലം കൊണ്ടയാൾ വാഹനത്തിന്റെ ലേലം ഉറപ്പിച്ച് മുഴുവൻ തുകയും നിയമാനുസൃതമായ 12 .5 % നികുതിയും 
അന്നുതന്നെ അടച്ച് രശീതി കൈപ്പറേറണ്ടതാണ്. 

5. ലേലം ഉറപ്പിച്ച് ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ലേലം/ ദർഘാസ് കൊണ്ടയാൾ വാഹനം എവിടെ സ്ഥിതി ചെയ്യുന്നുവോ 
അവിടെ നിന്നും നിലവിലെ അവസ്ഥയിൽത്തന്നെ സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതാണ്. 

- 6. ലേലം പ്രത്യേകിച്ച് യാതൊരു കാരണവും കാണിക്കാതെ തന്നെ റദ്ദാക്കുന്നതിനും, മാററി വയ്ക്കു ന്നതിനും 
സ്ഥിരപ്പെടുത്താതിരിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം വാഹന ലേലത്തിനായി നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റിയിൽ നിക്ഷിപ്തമാണ്. 


- 7. വാഹനങ്ങളുടെ ലേലത്തിന്റെ നിർദ്ദിഷ്ട ദിവസം അവിചാരിതമായി സർക്കാർ അവധി പ്രഖ്യാപിക്കുകയോ, ഹർത്താൽ 
ആകുകയോ ചെയ്താൽ ലേലം അടുത്ത പ്രവൃത്തി ദിവസം നിർദ്ദിഷ്ട സ്ഥലത്തും സമയത്തുംതന്നെ നടത്തുന്നതായിരിക്കും. 


8. ലേലത്തിൽ പിടിച്ച വാഹനങ്ങൾ നീക്കം ചെയ്യുവാൻ കാലതാമസം നേരിട്ടാൽ ഈ കാലയളവിൽ വാഹനങ്ങൾക്ക് 
ഉണ്ടായേക്കാവുന്ന നാശനഷ്ടങ്ങളുടെ ഉത്തരവാദിത്വം ലേലംകൊണ്ടയാൾക്ക് മാത്രമായിരിക്കും. 


വാഹനങ്ങളുടെ വിവരം 


രജിസ്ട്രേഷൻ നമ്പർ 


ഇനം- മേക്ക് 


മോഡൽ- വർഷം 


കമ 
നമ്പർ 


നിർത്തിയിട്ടിരിക്കുന്ന 

സ്ഥലം 


- ( 2 ) 


( 3 ) 


( 4 ) 


- ( 5 ) 


മഹീന്ദാ ജീപ്പ് 


1985 
1984 


കെ ബി ടി 
കെ ഇ വി 
കെ ഇ ടി 
കെ ഇ വി 
കെ ഇ വി 
കെ ഇ വി 
കെ ഇ വി 


சிசிசி 

EE; 


456 
8996 
3451 
4056 
8738 
8801 
4036 


1981 
1984 


4056 


പി . എച്ച്. സി. കാവശ്ശേരി 

എലവഞ്ചേരി 
ചളവറ 
അഗളി 
കണ്ണംപ 
പളളിപ്പുറം 
മലമ്പുഴ 


ം 


ഹിന്ദുസ്ഥാൻ ടക്കർ 


1984 


1984 
1984 


4036 


, 


24th Nov. 2009 ) 


HEALTH SERVICES DEPARTMENT 


- ( 2 ) 


( 4 ) 


- ( 3 ) 
മഹീന്ദാ ജീപ്പ് 


1984 


uau 


1984 


: 


al 


1984 


: 


കെ ഇ വി 8804 
കെ ഇ വി 8862 
കെ ഇ വി 9216 
കെ ഇ വി 9224 
കെ ഇ വി 9238 
കെ സി ടി 2488 


al 


1984 


: 


പി . എച്ച്. സി . അനങ്ങനടി 

എലപ്പുളളി 
), വല്ലപ്പുഴ 
), 

വണ്ണാമട 

ആനക്കട്ടി 
സ്റാറ്റിക് വർക്ക്ഷോപ്പ്, 

പാലക്കാട് 
- പി . എച്ച്. സി . പറളി 


9238 


1984 


U 


: 


1987 


: 


- 


കെ 


ഇ 


വി 


6898 


1984 


ബജാജ് ടെമ്പോ 
ഓമിനി ബസ്സ് 
മഹീന്ദാ ജീപ്പ് 


കെ 


ഇ 


വി 


8995 


1984 


1987 


കെ ബി വി 5489 
കെ ഇ വി 8799 
കെ എൽ 01 6942 


1984 


ഹിന്ദുസ്ഥാൻ ടക്കർ 
സ്വരാജ് മസ്ത ബസ്സ് 


സ്റാറ്റിക് വർക്ക്ഷോപ്പ്, 

പാലക്കാട് 
പി . എച്ച്. സി. ചെർപ്പുളശ്ശേരി 

-- ,, തൃത്താല 
ജെ . പി . എച്ച്. എൻ. 

ട്രെയിനിംഗ് സെൻറർ, 
- പെരിങ്ങോട്ടുകുറുശ്ശി 
സി . എച്ച്. സി . നെൻമാറ 


1989 


കെ എൽ 01 എ 4101 


1990 


ബജാജ് ടെമ്പോ 
മിനി ബസ്സ് 


ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 500 + വിൽപ്പന നികുതി. ( തി രിച്ചു നൽകു ന്ന ത ല്ല .) (ഓരോ വാഹ ന ത്തിനും 
വെവ്വേറെ ഫോറങ്ങൾ വാങ്ങേണ്ടതാണ്.) 

നിരതദ്രവ്യം ( ദർഘാസിനും ലേലത്തിനും പ്രത്യേകം പ്രത്യേകം) 3,000 രൂപ വീതം. (ഓരോ വാഹനത്തിനും പ്രത്യേകം) 

ദർഘാസ് ഫോറം വില്പന നടത്തുന്ന സ്ഥലവും തീയതിയും സമയവും ജില്ലാ മെഡിക്കൽ ആഫീസ് (ആരോഗ്യം), 
പാലക്കാട്, 1 -12 - 2009, 10 മണി മുതൽ. 

ദർഘാസ് ഫോറം വില്പന അവസാനിക്കുന്ന തീയതിയും സമയവും 8- 12 - 2009, 3 മണിവരെ. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 9-12- 2009, 3 മണി. 

സീൽ ചെയ്ത ദർഘാസ് തുറക്കുന്ന സ്ഥലവും/ പൊതുലേലം നടത്തുന്ന സ്ഥലവും സമയവും പൊതുലേലം 10 - 12- 2009, 
11 മണി, ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാൾ ( പൊതു ലേലത്തിനുശേഷം ദർഘാസുകൾ തുറക്കുന്നതാണ്.) 

കൂടുതൽ വിവരങ്ങൾക്ക് പാലക്കാട് ജില്ലാ മെഡിക്കൽ ആഫീസ് (ആരോഗ്യം) കാര്യാലയങ്ങളിൽ നിന്ന് പ്രവൃത്തി 
ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 


ജില്ലാ മെഡിക്കലാഫീസറുടെ (ആരോഗ്യം) കാര്യാലയം, 
പാലക്കാട്. 


(ഒപ്പ്) 
ജില്ലാ മെഡിക്കലാഫീസർ (ആരോഗ്യം) 


ലേലം/ ദർഘാസ്പരസ്യം 


നമ്പർ സി2/ 55 /2008/ ( 5). 

2009 ഒക്ടോബർ 24. 
- കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ 
ആശുപ്രതിയോടനുബന്ധിച്ച് സ്റ്റാഫ് കാന്റീൻ 1- 1- 2010 മുതൽ 
31 - 12 - 2010 വരെയോ അല്ലെങ്കിൽ 1- 1 - 2010 മുതൽ അടുത്ത 
വർഷത്തേക്കു ളള ടെണ്ടർ (2011 ) നടപടികൾ പൂർത്തീകരി 
ക്കുന്നതുവരെയോ ( ഏതാണ് ആദ്യം കഴിയുന്നത് അതുവരെ) 
ഏറ്റെടുത്ത് നടത്തുന്നതിനുളള അവകാശത്തിനായി താഴെ 
പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി പരിചയസമ്പന്നരായ 
കരാറുകാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 

കൊളളുന്നു . കൂടാതെ ഇതുസംബന്ധമായി പരസ്യലേലവും 
ഉണ്ടായിരിക്കുന്നതാണ്. 


2. ദർഘാസ് ഫോറത്തിന്റെ വില ആശു പത്രി വി ക സന 
സൊസൈറ്റിയുടെ അക്കൗണ്ടിലും വിൽപ്പന നികുതി 
“ 0040 - വിൽപ്പന നികു തി - 102 - സംസ്ഥാന വിൽപ്പന 
നികുതി-01- നികുതി പിരിവുകൾ എന്ന ശീർഷകത്തിൽ 
ട്രഷറിയിൽ അടച്ച് ചെലാൻ രശീതിയും എച്ച്. ഡി . എസ്. 
രശീതിയും ദർഘാസ് ഫോറത്തിനുളള അപേക്ഷയും 
ഹാജരാക്കുന്നവർക്ക് ഫോറങ്ങൾ നൽകുന്നതായിരിക്കും. 
ദർഘാസ് ഫോറ ത്തി നു ളള അപേക്ഷ യോ ടൊപ്പം 
അപേക്ഷ കന്റെ പേരിൽ ബന്ധപ്പെട്ട തഹശീൽദാരിൽ 
നിന്നും 1- 11 - 2009 - നു ശേഷം കിട്ടിയ സോൾവൻ സി 
സർട്ടിഫിക്കറ്റ്, കുടിക്കട സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാ 
ക്കേണ്ടതാണ്. 
3. ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - 400 രൂപ+ വിൽപ്പന നികുതി. 
ഡ്യൂപ്ലിക്കേറ്റ് - 200 രൂപ + വിൽപ്പന നികുതി. 


നിബന്ധനകൾ 
1. കാന്റീൻ കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തി പ്പി ക്കേ ണ്ടത് 
ആശു പ്രതി കോമ്പൗണ്ടിൽ സൂപ്രണ്ട് നിർദ്ദേശിക്കുന്ന 
സ്ഥലത്തും നിശ്ചിത അളവിലും ആയിരിക്കണം. 


56 


KERALA GAZETTE 


[ PART III 


4. ദർഘാസിൽ പങ്കെടുക്കുന്നവർ 5,000 രൂപ ( അയ്യായിരം - 10. സ്റ്റാഫ് കാന്റീൻ നട ത്തി പ്പി നാ വ ശ്യ മായ പാത്ര ങ്ങ ൾ , 
രൂപ മാത്രം) ഇ . എം . ഡി. ആയി സൂപ്രണ്ടിന്റെ പേരിൽ ഫർണിച്ചർ മുതലായ എല്ലാ സാധനങ്ങളും കരാറുകാരൻ 
ഡി . ഡി . എടു ത്ത് ദർഘാസ് ഫോറ ത്തി നോ ടൊപ്പം സ്വന്തം നിലയ്ക്ക് ഏർപ്പാട് ചെയ്യേണ്ടതാണ്. 
സമർപ്പിക്കേണ്ടതാണ്. 

11. ആശുപത്രിയുടെയും സർക്കാരിന്റെയും താൽപ്പര്യങ്ങൾക്കും 
5. ദർഘാസ് ഫോറം 23 - 11 -2009 മുതൽ 5 - 12 - 2009 വരെ 

സ്ഥാപ ന ത്തിന്റെ സുഗമ മായ പ്രവർത്ത ന ങ്ങ ൾക്കും 
രാവിലെ 10.15 മണിമുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്ന 

- വിരുദ്ധമായ യാതൊരു നടപടിയും കാന്റീൻ കരാറുകാരനിൽ 
താണ്. 

നിന്നോ ജീവ ന ക്കാ രിൽ നിന്നോ ഉണ്ടാവാൻ 
6. ദർഘാസ് തുറക്കുന്നതിന് അരമണിക്കൂർ മുൻപ് ഇതു 

പാടുളളതല്ല. 
സം ബ ന്ധിച്ച പരസ്യ ലേലം ഉണ്ടാ യി രി ക്കു ന്ന താ ണ് . 

- 12. ഭക്ഷ്യവസ്തുക്കളല്ലാതെ മറ്റു യാതൊരുവിധ വസ്തുക്കളും 
ദർഘാസിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ ലേലത്തിൽ 

കാന്റീനിൽ വിൽപ്പനയ്ക്കു വയ്ക്കാൻ പാടുള്ളതല്ല. 
പങ്കെടുക്കുവാനുള്ള അവകാശംഉണ്ടായിരിക്കുകയുളളു . 

13. കാരണം കാണിക്കാതെ തന്നെ ദർഘാസ്/ ലേലം 
7. ദർഘാസുകൾ 7 - 12 - 2009 -ാം തീയതി വൈകുന്നേരം 

-- മൂടിവയ്ക്കാനോ ദുർബലപ്പെടുത്തുവാനോ ഉള്ള പൂർണ്ണ 
3 മണി വരെ ഓഫീസിൽ സ്വീകരിക്കുന്നതും 8 - 12 - 2009 - ന് 

ഉത്തരവാദിത്വം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 
രാവിലെ 11 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ച അഥവാ 
അവർ അധികാരപ്പെടുത്തിയവരുടെ സാന്നിദ്ധ്യത്തിൽ വച്ച് 

- 14. കാന്റീൻ വാടകയ്ക്കു പുറമേ വെളളക്ക രം , വൈദ്യുതി 
തുറ ക്കു ന്നതും ലേല ത്തു കയോ ടെണ്ടർ തു കയോ 

ചാർജ്ജ് എന്നിവ സ്വന്തം ചെലവിൽ ഉത്ത ര വാ ദി ത്വ 
ഏതാണ് കൂടുതൽ എങ്കിൽ ആ തുക എഴുതിയവരുടെ ത്തോടെ ഏർപ്പാടാക്കേണ്ടതാണ്. 
ദർഘാസ്/ ലേലം താൽക്കാലികമായി അംഗീകരിക്കുന്നതും - 15 . കാന്റീൻ പ്രവർത്തി പ്പി ക്കു ന്ന തുമൂലമു ളള മുഴു വൻ 
ആയതിന്റെ അവസാന തീരുമാനം ആശുപത്രി വികസന മാലിന്യങ്ങളും കരാറുകാരൻ സ്വന്തം നിലയ്ക്ക് നീക്കം 
സൊസൈറ്റി ചെയർമാന്റെ അംഗീകാരത്തിന് വിധേയമായി ചെയ്യാൻ ബാധ്യസ്ഥനാണ്. 
പുറപ്പെടു വി ക്കു ന്ന തു മാ യി രിക്കും. ദർഘാസ്/ ലേലം 

16. പ്ലാസ്റ്റിക്ക് കൊണ്ടുളള പാത്രം, ഗ്ലാസ്, കവർ എന്നിവയിൽ 
താൽക്കാലികമായി ലഭിക്കുന്ന കരാറുകാരൻ അന്നുതന്നെ 

ഭക്ഷണപദാർത്ഥങ്ങൾ വിതരണം ചെയ്യാൻ പാടുള്ളതല്ല. 
3 മണിക്കു മുൻപായി ഒരു വർഷത്തെ വാടകയുടെ 25 % 
എച്ച്. ഡി . എസ്. അക്കൗണ്ടിൽ അടച്ച് രസീത് സൂപ്രണ്ട് 

- 17. ദർഘാസ് ലഭിക്കുന്ന കരാ റു കാ രൻ സെക രിറ്റി 
മുഖാന്തിരം ഹാജരാക്കേണ്ടതാണ്. 

ഡെപ്പോസിറ്റിന്റെ ബാക്കി തുക ടെണ്ടർ ഉറപ്പിച്ചു കൊണ്ടുളള 

ഉത്തരവുകിട്ടി 3 ദിവസത്തിനകം സൂപ്രണ്ടിന്റെ പേരിൽ 
8. ദർഘാസ് ഫോറം അടക്കം ചെയ്ത് കവറിനു പുറത്ത് 

- സ്വതന്ത്രമായി മാറ്റി എടുക്കാവുന്ന ബാങ്ക് ഡെപ്പോസിറ്റ് രസീത്, 
“ ആശുപത്രി സ്റ്റാഫ് കാന്റീൻ 1- 1- 2010 മുതൽ 31-12 - 2010 

നാഷണൽ സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, ട്രഷറി 
വരെ നടത്തുന്നതിനുളള ദർഘാസ് എന്ന് വ്യക്തമായി 

ഡെപ്പോസിറ്റ് രസീത് ഇവയിൽ ഏതെങ്കിലും സമർപ്പിക്കേണ്ട 
എഴു തി യി രിക്ക ണം . ദർഘാസ് ഫോറത്തിൽ 1 - 1 - 2010 

താണ്. 
മുതൽ 31 - 12 - 2010 വരെ കാല യ ള വിൽ പതിമാസം 

18. എല്ലാ മാസവും 4 -ാം പ്രവർത്തി ദിവസത്തിനകം വാടക 
അക്കത്തിലും അക്ഷരത്തിലും....................... രൂപ നൽകി 

അടയ്ക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം 1 /2 % നിരക്കിൽ പിഴ 
കൊണ്ട് കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും 
സർക്കാർ ആശു പ്രതി യോട നു ബന്ധിച്ചിട്ടുള്ള സ്റ്റാഫ് 

ഈടാക്കുന്നതാണ്. 
കാന്റീൻ നടത്തുവാൻ തയ്യാറാണെന്ന് എഴുതി വ്യക്തമായി 19. കാന്റീൻ നടത്തിപ്പിനു മുൻപായി ആയതിന്റെ ബന്ധപ്പെട്ട 
പേര് വച്ച് ഒപ്പിടണം. 

അധികാരിയിൽ നിന്നും കരാറുകാരന്റെ പേരിൽ വാങ്ങിയ 
9. ദർഘാസിനോടൊപ്പം താഴെ ചേർത്ത് പ്രാഥമിക ഉടമ്പടി 

പി. എഫ്. എ . ലൈസൻസ് മറ്റ് അനുബന്ധ രേഖകൾ 
50 രൂപയുടെമുദ്രക്കടലാസിൽ എഴുതി ഒപ്പിട്ട് സമർപ്പിക്കേണ്ട 

മുതലായവ കരാറുകാരൻ സ്വന്തം നിലയ്ക്ക് സമ്പാദിച്ച് 
താണ്. “ കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും 

- ആശുപത്രി സൂപ്രണ്ടിന് സാക്ഷ്യപ്പെടുത്തിയ കോപ്പി 

നല്കേണ്ടതാണ്. 
സർക്കാർ ആശു പ്രതിയോട നു ബന്ധിച്ചിട്ടുള്ള സ്റ്റാഫ് 
കാന്റീൻ നടത്തുന്നതിനുളള ദർഘാസ്/ ലേലം ” എന്റെ 

20. പുകയുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു . 
പേർക്ക് സ്ഥിര പ്പെ ടു ത്തു ക യാ ണ ങ്കിൽ സൂപ്രണ്ട് 21. കാന്റീൻ നടത്തുന്നതിനുളള സെമി പെർമനന്റ് ബിൽഡിംഗ് 
നിശ്ചയിക്കുന്ന എല്ലാ നിബന്ധനകളും ഞാൻ നിരുപാ സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം ആശുപ്രതിയുടെ കോമ്പൗണ്ടിൽ 
ധികം പാലിക്കുന്നതാണ്. എന്റെ ഭാഗത്തുള്ള ഏതെങ്കിലും താൽക്കാലികമായി കരാറുകാരൻ സ്വന്തം ചെലവിൽ 
വീഴ്ച്ച കാരണം ആശു പ്രതി വികസന സാസൈറ്റി കെട്ടിയുണ്ടാക്കേണ്ടതും കരാറിന്റെ കാലാവധി കഴിഞ്ഞാൽ 
ക്കുണ്ടായേക്കാവുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ഞാൻ തിരികെ കൊണ്ടുപോകേണ്ടതാണ്. ആ വകയ്ക്ക് സർക്കാരിൽ 
ഉത്തരവാദിയായിരിക്കും. വല്ല സാമ്പത്തിക നഷ്ടങ്ങൾ നിന്ന് യാതൊരു വിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതല്ല . 
ഉണ്ടാ വു ക യാ ണെങ്കിൽ ആയത് നികത്തു വാൻ ഞാൻ കാന്റീനിൽ കൂടുതൽ സൗകര്യങ്ങളോ മറ്റോ ആവശ്യമാണെങ്കിൽ 
ബാധ്യസ്ഥനും തികയാതെ വന്നാൽ എന്റെ സ്ഥാവര സൂപ്രണ്ടിന്റെ സമ്മതവും നിർദ്ദേശവും യഥാവിധി മുൻകൂറായി 
ജംഗമ സ്വത്തു ക്ക ളിൽ നിന്നും വസൂ ലാ ക്കു ന്ന തിന് 

രേഖാമൂലം വാങ്ങിക്കേണ്ടതാണ്. 
എനിക്ക് സമ്മതമാണ്. 

22. കൂടുതലായി എന്തെങ്കിലും നിബന്ധനകളും നിർദ്ദേശ 
സാക്ഷി (1) ഒപ്പ്. പേര്. മേൽവിലാസം. 

ങ്ങളുമുണ്ടെങ്കിൽ ദർഘാസ് ഫോറം വിൽപ്പനയുടെ കൂടെ 
- (2) ഒപ്പ്............. .... പേര്. ..............മേൽവിലാസം. അറിയിക്കുന്നതാണ്. 


- ഒപ്പ് 
പേര്, മേൽവിലാസം. 


സ്ത്രീകളുടെയും കുട്ടികളുടെയും 
സർക്കാർ ആശുപത്രി, കോഴിക്കോട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


